Reg . No. K. 107 


GOVERNMENT OF KERALA 

1968 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XIV ) 


Trivandrum , Saturday 


27th April 1968 
7th Vaisakha 1890 


(No. 97 


GOVERNMENT OF KERALA 


Industries ( H ) Department 

NOTIFICATION 
No. 11599|H4|68 |ID . Dated , Trivandrum , 27th April 1968 . 

In exercise of the powers conferred by sub - section ( 3 ) of 
section 1 of the Kerala Relief Undertakings (Special Provisions) 
Act, 1961, (Act 6 of 1962) , the Government of Kerala hereby appoint 
the Second day of May 1968 as the date on which the said Act 
shall come into force. 


By order of the Governor, 

K. B. WARRIER, 
Secretary to Government, 
Industries Department. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1968 . 


. 


Reg. No. K : 107 


GOVERNMENT OF KERALA 

1968 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


27th April 1968 
Trivandrum , Saturday, 7th Vaisakha 1890 


(No. 98 


Vol. XII] 


GOVERNMENT OF KERALA 
Revenue ( H ) Department 

NOTIFICATION 
G.O.MS. No. 658 |68|RD . Dated , Trivandrum , 24th April, 1968. 

S. R. O. No. 15968. - In exercise of the powers conferred by sub 
Section ( 1 ) of section 10 of the Kerala General Sales Tax Act, 1963 
( Act 15 of 1963 ), the Government of Kerala , having considered it 
necessary in the public interest so to do, hereby make an exemption 
in respect of the tax payable under the said Act on the sale of mill 
made " pure silk fabrics" at all points in the series of sales by succes 
sive dealers , except at the point of first sale in the State by a dealer 
who is liable to tax under Section 5 of the said Act. 

This notification shall be deemed to have come into force on the 
1st day of September, 1967. 


2 


Explanatory Note . According to the Kerala General Salestax 
(Second Amendment) Act, 1967 (Act 16 of 1967 ) which came into 
force with effect from 1-9-1967, " silk fabrics " were deleted from item 7 
of the Third Schedule to the Kerala General Salestax Act, 1963. By 
Notification G.O. ( MS ) No. 389| 67|RD dated 31-8-67 ( S.R.0 . No. 258 
67 ) Goverrment also deleted item 15 viz., " pure silk cloth ” from the 
Schedule I appended to Notification VIII of G.O.MS. 278/Rev . dated 
30-3-1963 ( S.R.0 . No. 342 |63 ) for the reasons stated in the explana . 
tory note to the said Notification . Accordingly all mill made pure silk 
fabrics , which were enjoying exemption prior to 31-3-1967 from the 
levy of Salestax are liable to tax at 3 % at all points of sale from 
1-9-1967. But item ( xi) viz ., " silk fabrics" has not been omitted from 
Section 14 of the Central Salestax Act, 1956 , so far. So pure silk 
fabrics can now be assessed to tax only at one stage not exceeding 3 % 
tax in view of the restrictions and conditions contained in section 15 
of the Central Sales Tax Act. Government therefore consider that 
exemption may be allowed to the sale of millmade pure silk fabrics at 
all points of sale except the point of first sale in the State so as to 
restrict the levy of tax at one stage at 3 % . As the Kerala General 
Sales Tax ( Second Amendment) Act , 1967 came into force on 1-9-1967 
this Notification has also to be given effect to from that date . 

The Notification is intended to achieve the above object. 


എസ്. ആർ. ഒ. നമ്പർ 159/68 :-1963 - ലെ കേരള പൊതുവില്പനനികുതി 
ആക്റ്, (1963 - ലെ 15 -ാം ആക്റ്റ്) 10 -ാം വകുപ്പു ” (1) -ാം ഉപവകുപ്പുമൂലം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ചു്, കേരള ഗവണ്മെൻറ്, അപ്രകാരം , 
ചെയ്യേണ്ടതും പൊതുതാല്പര്യാർത്ഥം ആവശ്യമാണെന്നു കരുതുന്നതിനാൽ, മില്ലില 
ണ്ടാക്കുന്ന “തനിസിൽക്കുവസ്ത്രങ്ങൾക്കും മേൽക്കുമേൽ വരുന്ന വ്യാപാരികൾ നടത്തുന്ന 
വില്പന പരമ്പരയിലെ എല്ലാ ഘട്ടങ്ങളിലും പ്രസ്തുത ആക്റ് , 5 -ാം വകുപ്പു 
പ്രകാരം നികുതി ചുമത്തപ്പെടുന്നതിനും വിധേയനായ ഒരു വ്യാപാരി സംസ്ഥാ 
നത്തു നടത്തുന്ന ആദ്യ വില്പനയുടെ ഘട്ടത്തിലൊഴികെ, പ്രസ്തുത ആക്ററുപ്രകാരം 
നൽകേണ്ടതായ നികുതിയുടെ കാര്യത്തിൽ, ഇതിനാൽ, ഒഴിവ് നൽകുന്നു. 

ഈ പരസ്യം 1967 സെപ്ററമ്പർ 1 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതേണ്ടതാണ്. 


ക 


വിശദീകരണക്കുറിപ്പു 


1-9-1967 മുതൽ പ്രാബല്യത്തിൽ വന്ന 1967 - ലെ കേരള പൊതുവില്പന 
നികുതി (രണ്ടാം ഭേദഗതി) ആക്ററു” (1967- ലെ 16ാം ആക്റ്) അനുസരിച്ചു്, 
1963 - ലെ കേരള പൊതുവില്പനനികുതി ആക്ററിൻറ 

മൂന്നാം പട്ടികയിലെ 
ഇനത്തിൽനിന്നും ( സിൽക്കുവസ്ത്രങ്ങൾ എന്നതു വിട്ടുകളയുകയുണ്ടായി . 


3 


31.8.1967 - ലെ ജി . ഒ. ( എം. എസ്.) 389 | 07/്യർ, ഡി , എന്ന നമ്പ പാസ്യം 
(എസ്. ആർ. ഒ. നമ്പർ 258/67) മൂലം ഗവഞ്ചറി " 30.3.1903 ( 41. ഒ . 
എം . എസ്. 278 /റവന്യൂ - ലെ VIII- മതു പരസ്യ താട്ട ( എ ) . ആർ. ഒ. 
നമ്പർ 342/63 ) ചേർ ത്ത I-ാം പട്ടികയിൽനിന്നും പ്രസ്തുത പരസ്യത്തിൽ വി 
ദീകരണക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള കാരണങ്ങളാരാ, 15-2• 1 നം , അതായതു ", " തനി 
സിൽക്കു വസ്ത്രം എന്നതും വിട്ടുകളഞ്ഞു. അപ്രകാരം 31.8.1967 - നും 5 മ്പു വിന 
നികുതിയിൽനിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന , മില്ലിലുണ്ടാക്കിയ എല്ലാ തനിസിറിപ്പ 
വസ്ത്രങ്ങളും 1.9.1967 - മുതൽ വില്പനയുടെ എല്ലാ ഘട്ടങ്ങളിലും 3 ശതമാനം 
വില്പന നികുതി ചുമത്തലിനും വിധേയമായിത്തീർന്നു. എന്നാൽ (xi) -ാം ഇനം, 
. അതായതു്, സിൽക്കുവസ്ത്രങ്ങൾ എന്നതു് 1956 - ലെ 

കേന്ദ്രവില്പനനികുതി 
ആക“ററിലെ 14 -ാം വകുപ്പിൽനിന്നും ഇതുവരെയും വിട്ടുകളഞ്ഞിട്ടില്ല . ദരതുകൊണ്ട്, 
കേന്ദ്രവില്പനനികുതി ആ ക ° ററിലെ 15 -ാം വകുപ്പിലടങ്ങിയിട്ടുള്ള നിയന്ത്രണങ്ങ 
ളുടേയും നിശ്ചയങ്ങളുടേയും കാഴ്ചപ്പാടിൽ തനിസിൽവസങ്ങളിന്മേൽ 3 ശതമാന 
ത്തിൽ കവിയാതെ ഒരു ഘട്ടത്തിൽ മാത്രമേ നികുതിചുമത്താൻ ഇപ്പോൾ കഴികയുളളു . 
അതിനാൽ, ഒരു ഘട്ടത്തിൽ ചുമത്തുന്ന നികുതി 3 ശതമാനം ആയി നിയന്ത്രിക്കുന്നതി 
നായി സംസ്ഥാനത്തെ ആദ്യവില്പനയുടെ ഘട്ടത്തിലൊഴികെയുള്ള വില്പനയുടെ എല്ല 
ഘട്ടങ്ങളിലും, മില്ലിലുണ്ടാക്കിയ തനി സിൽവസ്ത്രങ്ങളുടെ വില്പന സംബന്ധിച്ചും 
ഒഴിവും അനുവദിക്കാമെന്നും 

ഗവണ്മെൻറ് കരുതുന്നു. 

1967 - ലെ കേരള പൊതു 
വില്പനനികുതി (രണ്ടാം ഭേദഗതി) ആക്ററു് 1.9.1967 - ൽ 

പ്രാബല്യത്തിൽ 
വന്നതുകൊണ്ടും ഈ പരസ്യത്തിനും ആ തീയതി മുതൽ പ്രാബല്യം നൽകേണ്ടി 
യിരിക്കുന്നു. 

മേൽപ്പറഞ്ഞ ഉദ്ദേശം നിറവേററുവാനാണു് ഈ പരസ്യംകൊണ്ടുദ്ദേശിക്കുന്നതു്. 


By order of the Governor , 


K. C. SANKARANARAYANAN , 

Revenue Secretary . 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM . 1968. 


